Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


T 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2019 


Reg . No. KL /TV ( N )/ 634/ 2018- 20 


I 


GOVERNY 


കേര 


രള സർക 


ക്കാർ 


TENT OF KE 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2019 നവംബർ 26 
26th November 2019 
1195 വൃശ്ചികം 10 
10th Vrischikam 1195 
1941 അഗ്രഹായനം 5 
5th Agrahayana 1941 


Vol. VIII 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


6Nov, 2019 ] 


COMMISSIONERATE OF LAND REVENUE 


നമ്പർ എ4- 3474 / 2019. 


2019 ഒക്ടോബർ 29. 


മല്ല പ്പള്ളി താലൂ ക്കിൽ പെരു മ്പട്ടി വില്ലേജിൽ 
കൊറ്റനാട് ദേശത്ത് മഞ്ചാടിയിൽ വീട്ടിൽ എം . സി. മാത്യു , 
ഭാര്യ എം . റ്റി . തങ്കമ്മ എന്നിവർ മരിച്ചു പോ യെന്നും 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് പരേതരുടെ 
മകൾ ബീന മേരി മാത്യു സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
എം . സി. മാത്യു 1-8 - 2017 - ലും എം . റ്റി. തങ്കമ്മ 16 - 3- 2007 - ലും 
മരിച്ചുപോയെന്നും പരേതരുടെ അവകാശികളായി താഴെപ്പറയുന്ന 
രണ്ട് പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


നമ്പർ എ4- 4753/ 2019. 

- 2019 നവംബർ 7. 
- മല്ലപ്പള്ളി താലൂ ക്കിൽ മല്ലപ്പള്ളി വില്ലേജിൽ 
മല്ല പള്ളി കിഴക്ക് ദേശത്ത് ശ്രീനിലയം വീട്ടിൽ 
വി . എൻ. കുട്ടപ്പൻ എന്നയാൾ മരിച്ചുപോയെന്നും അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ 
എ . എൻ. സരസ്വതി അമ്മാൾ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
വി .എൻ. കുട്ടപ്പൻ 8 - 4 -2019 -ാം തീയതി മരിച്ചുപോയെന്നും 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലായെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 3 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 
കമ പേര് 

- പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


ക്രമ പേര് 

പരേതരുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
1 അലക്സ് മാത്യു 

മകൻ 

- 52 
- 2 ബീന മേരി മാത്യു 

മകൾ 
- മേൽപ്പറ ഞ്ഞ വരാണ് പരേതരുടെ അ വ കാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം 
മല്ലപ്പള്ളി തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ട താ ണ്. 
കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


- 1 എ . എൻ. സരസ്വതി അമ്മാൾ - ഭാര്യ 
- 2 പ്രിയ , വി. എസ്. 

മകൾ 
- 3 ജയ , വി . എസ്. 

- മേൽപ്പറ ഞ്ഞ വരാ ണ് പരേതന്റെ അ വ കാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
ഗസറ്റിൽ പ സിദ്ധ പ്പെടുത്തി 30 ദിവ സ ത്തിനുള്ളിൽ 
രേ ഖാ മൂലം മല്ല പ്പള്ളി തഹ ശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ്, 
മല്ലപ്പള്ളി. 


( ഒപ്പ്) 
തഹശീൽദാർ. 


Konni Taluk 


- (4) 


നമ്പർ എ4-3053 / 2019. 


- 2019 സെപ്റ്റംബർ 24. 


മല്ല പ്പള്ളി താലൂക്കിൽ എഴു മ റ്റൂർ വില്ലേ ജിൽ 
അരീക്കൽ ദേശത്ത് മാംബ വീട്ടിൽ ലീലാമണി, വി . എൻ. 
എന്നവർ മരിച്ചു പോയെന്നും അവ കാശ സർട്ടിഫിക്കറ്റ് 
നൽക ണ മെന്നും കാണിച്ച് പരേത യുടെ ഭർത്താവ് 
രാജേന്ദ്രകുമാർ, എം . പി . സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ലീലാമണി, വി . എൻ. 12 - 12 - 2018 - ൽ മരിച്ചു പോയെന്നും 
പരതയുടെ അ വ കാ ശി ക ളാ യി താഴെപ്പറ യു ന്ന രണ്ട് 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


പരസ്യം 
നമ്പർ എ5- 9196 / 2019. 

| 2019 നവംബർ 7 . 
- പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ കോന്നി 
വില്ലേ ജിൽ മങ്ങാരം ദേശത്ത് തേക്കിൽമ ണ്ണിൽ വീട്ടിൽ 
തോമ സ് , വി . റ്റി . എന്നയാൾ 5 - 3 - 2019 -ാം തീയതി 
മരിച്ചുപോയിട്ടുള്ളതാണെന്നും പരേതന്റെ പേരിലുള്ള വിവിധ 
ആവശ്യങ്ങൾക്കുംമറ്റും ഹാജരാക്കു ന്ന തി നായി അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
തിരു വ ന ന്ത പുരം അഞ്ചുതെങ്ങ് താഴ്ചവിളാകം സിയോൺ 
ഭവനിൽ മിരിയാം, പി. സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
5 - 3 - 2019 -ാം തീയതി മരിച്ചു പോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെപ്പറയുന്ന 2 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 
കമ - പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
മിരിയാം, പി. 

ഭാര്യ - 25 
മിൽക്ക് തോമസ് 

മകൾ 

2 മാസം 
- മേൽപ്പറ ഞ്ഞി രിക്കു ന്ന വ രാണ് പരേതന്റെ അവകാശി 
കളെന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന് 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കോന്നി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗമോ 
ഉള്ള ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


| കമ 
നമ്പർ 


പേര് 

പരേതയുമായുള്ള വയസ് 

ബന്ധം 
രാജേന്ദ്രകുമാർ, എം . പി . ഭർത്താവ് - 52 
അരവിന്ദ് രാജ് 

മകൻ 


മേൽപറ ഞ്ഞ വരാണ് പരേ ത യുടെ അ വ കാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം 
മല്ലപ്പള്ളി തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ട താ ണ് . 
കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 
കോന്നി. 


( ഒപ്പ്) 
തഹശീൽദാർ. 


72 


